Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


- 94. 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KL / TV ( N )/ 634/2015 - 17 


EA 


GOVERN 


വ 


കേരള 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 മേയ് 26 
26th May 2015 
1190 ഇടവം 12 
| 12th Idavam 1190 
1937 ജ്യേഷ്ഠം 5 
5th Jyaishta 1937 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


- (1) 


നമ്പർ ബി1- 16133 / 2013 . 

2015 ഏപ്രിൽ 23. 
- ചാവക്കാട് താലൂക്ക്, നാട്ടിക വില്ലേജ്, റീസർവ 
315 / 12 - ൽപ്പെട്ട 3 സെന്റ് സി . കെ . ഭൂമി പട്ട യ ഭൂ മിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി ക്കായി 

ശീമതി സന്ധ്യ എ . അറ ക്കൽ, എള യിട ത്താട്ടിൽ വീട്, 
തൃപ്രയാർ, വലപ്പാട് പി . ഒ . എന്ന വർ അപേക്ഷിച്ചിട്ടുണ്ട്. 
പ്രസ്തുത ഭൂമി ടിയാളുടെ പേരിൽ MLR ആക്ട് പ്രകാരം 
രജി സ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ സബ് കളക്ടർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 2098 / 2015 . 

2015 ഏപ്രിൽ 23. 
- ചാവക്കാട് താലൂക്ക്, ഇരിങ്ങപം വില്ലേജ്, റീസർവെ 
1/ 2 - ൽപ്പെട്ട 2.02 ആർ സി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അനുമതിക്കായി ശ്രീ . ഷാജി , 
മതം കോട്ട് വീട്, ഇ രി ങ്ങ പം , ചാവക്കാട് എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR 
ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യ പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ സബ് കളക്ടർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 2822 / 2015. 

2015 ഏപ്രിൽ 23. 
കൊടുങ്ങല്ലൂർ താലൂക്ക്, പനങ്ങാട് വില്ലേജ്, റീസർവെ 
207 / 5 - ൽപ്പെട്ട 4 സെന്റ് സി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീമതി ഹലീമ , 
d/ o മുഹ മ്മദ് ഇബാ ഹിം , പടിയത്ത് മണ പ്പാട്ട്, 
എസ്. എൻ. പുരം എന്നവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത 
ഭൂമി ടിയാളുടെ പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവ സ ത്തി നകം മതി യായ തെളി വു കൾ സഹിതം 
ത്യശ്ശൂർ സബ് കളക്ടർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 3048 / 2015. 

2015 ഏപ്രിൽ 23. 
കൊടുങ്ങല്ലൂർ താലൂക്ക്, കയ്പമംഗലം വില്ലേജ്, റീസർവെ 
417 / 2 - ൽപ്പെട്ട 2.02 ആർ സി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി ക്കായി ശ്രീ . ഷാബു , 
s/o അബ്ദുൾ മജീദ്, പുതിയ വീട്ടിൽ, ചെന്ത്രാപ്പിന്നി എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR 
ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പര സ്യ പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ സബ് കളക്ടർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


- (5) 


നമ്പർ ബി1 - 3691/ 2015 . 


2015 ഏപ്രിൽ 23 . 


-- കൊടുങ്ങല്ലൂർ താലൂക്ക്, കയ്പമംഗലം വില്ലേജ്, റീസർവേ 
310 / 16 - ൽപ്പെട്ട 0 . 0081 ഹെക്ടർ നി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . അശോകൻ 
s/ o കിട്ടൻകുഞ്ഞി, തറയിൽ വീട്, കയ്പമംഗലം എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ സബ് കളക്ടർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 3749 / 2015 . 

2015 ഏപ്രിൽ 23 . 
കൊടുങ്ങല്ലൂർ താലൂക്ക്, കയ്പമംഗലം വില്ലേജ്, റീസർവേ 
302/ 2 - ൽപ്പെട്ട 8 സെന്റ് സി. കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . മനോമോഹനൻ 
മുതൽപേർ മഠത്തിൽ വീട്, കയ്പമംഗലം എന്നയാൾ അപേക്ഷി 
ച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR ആക് 
പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ സബ് കളക്ടർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

- സബ് കളക്ടർക്കുവേണ്ടി. 


